PART IV 
Private Advertisements and Miscellaneous Notifications 


തിരുവനന്തപുരം സബ് കോടതി മുമ്പാകെ 

- OP (Succession ) No. 9/ 2008 


കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതി മുമ്പാകെ 

OP (Succession ) No. 6 /2008 


ഹർജിക്കാർ : 


ഹർജിക്കാർ : 


| 1. 


T. R . Sukesini, 
w/ o Manilal, 
Manoj Bhavan , Kappil P. O ., 
Edava Village, Chirayinkeezhu 


2 . M . S . Manoj of 
3. M . S. Maya of 


do . 
do . 


- 1. കൊടുങ്ങല്ലൂർ താലൂക്ക്, കൈപ്പമംഗലം വില്ലേജ്, 

ചളിങ്ങാട്ട് ദേശത്ത് തോട്ടുപറമ്പത്ത് മരിച്ച മുസ്തഫ 
ഭാര്യ 37 വയസ്സ്നുസൈബ . 
2. ടിയിൽ മുഹമ്മദ് മകൻ അബ്ദുല്ലകുട്ടിക്ക് വേണ്ടി 

മുക്ത്യാർകാരി 1 -ാം ഹർജിക്കാരി നുസൈബ . 
3. ടിയിൽ മുഹ മ്മദ് മകൻ അസീ സിനുവേണ്ടി 

മുക്ത്യാർകാരി 1-ാം ഹർജിക്കാരിനുസൈബ . 
4. ആമിന w/o സത്താർ, ഉഴകുഴിപറമ്പിൽ, കരുവന്നൂർ, 
എട്ടുമുന പി. ഒ., തൃശ്ശൂർ. 


എതിർകക്ഷി : ഇല്ല . 

സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 


എതിർകക്ഷികൾ : ഇല്ല. 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 


ഒന്നാം ഹർജിക്കാരിയുടെ ഭർത്താവും രണ്ടും മൂന്നും 
ഹർ ജി ക്കാ രുടെ പിതാ വു മാ യി രു ന്ന മരിച്ചു പോയ 
എസ്. മണിലാലിന് Cathay Pacific , Catay Pacific and 
Airways Ltd ., Dubai എന്ന സ്ഥാപനത്തിൽ നിന്നും കിട്ടാ 
നുള്ള 14 ലക്ഷം രൂപ കിട്ടുന്നതിനായി ബോധിപ്പിച്ച ടി നമ്പർ 
ഹർജി സംഗതി 10 - 4- 2008 -ാം തീയതി വിചാരണ വച്ചിരിക്കുന്ന 
തിനാൽ ആർക്കെങ്കിലും തർക്കമുള്ളപക്ഷം വിചാരണ ദിവസം 
പകൽ 11 മണിക്ക് കോടതി മുമ്പാകെ ഹാജരായി ബോധി 
പ്പിച്ചുകൊള്ള ണമെന്നുള്ള വിവരം സക ല മാനപേരേയും 
തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


1 -ാം ഹർജിക്കാരിയുടെ ഭർത്താവും 2 മുതൽ 4 കൂടിയ 
ഹർജിക്കാരുടെ സഹോദരനുമായ തോട്ടുപറമ്പത്ത്മുഹമ്മദ് 
മകൻ മുസ്തഫ 3 -11 -2006 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. 
ടിയാന്റെ മരണാനന്തര നഷ്ടപതിഫല സംഖ്യയായ 3,75,813 
രൂപ തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ ഉള്ളതും ടി 
സംഖ്യ വാങ്ങിയെടുക്കുന്നതിനായി മരിച്ച മുസ്തഫയുടെ 
പിൻതുടർച്ചാവകാശികളായ 1 മുതൽ 4 കൂടിയ ഹർജിക്കാർ 
പ ര 1 

ൽ 
സക് ഷൻ സർട്ടിഫിക്കറ്റ് അനു വാദിച്ചു കിട്ടുന്ന തി നായി 
ബോധിപ്പിച്ച മേൽ നമ്പർ ഹർജി 4-4 - 2008 -ാം തീയതിക്ക് 
വിചാരണയ്ക്ക് വച്ചിരിക്കു ന്ന തായി ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . ടി കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കം ഉണ്ട് 
ങ്കിൽ ടി വിചാരണ തീയതി രാവിലെ 11 മണിക്ക് കോടതി. 
മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 


ആർ. കുഞ്ഞുകൃഷ്ണൻ പോറ്റി, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


കൊടുങ്ങല്ലൂർ, 
13 - 3 - 2008. 


കെ . എ . ഷാഹുൽഹമീദ്, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


